Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. oelmmus 
KL /TV (N )/12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 
nejo 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st September 2010 
2010 omunigomo 21 
30th Bhadra 1932 

1932 BOLBO 30 


No. 137 


നമ്പർ 


PART III 
Stores Purchase 


Collegiate Education Department 

SHORT TENDER NOTICE 
No. A2-829 /2010 - 11/Plan . 30th Angust 2010 . 

Sealed tenders are invited for the supply of 
Laboratory Equipments , Chemicals , Library Books 
and Furniture to S . N . G . S . College, Pattambi for 
the following Departments for the year 2010 -11 
under Plan Fund . 

1. Department of Chemistry - Rs. 2 ,00 ,000 
2. Department of Botany - Rs. 1,50 ,000 
3 . Department of Zoology Rs . 50,000 

Total Rs. 4 ,00,000 
The tenders should be superscribed as " Tender 
for the supply of Furniture, Library and Lab 
Equipments under the Head of Account " 2202-03 
300 -97" (Plan ) for the year 2010 -11" and addressed 
to the Principal, S . N . G . S . College, Pattambi, P . O . 
Mele Pattambi, Pin -679 306 . Last date for the receipt 
of tender is 11 a . m . on 27- 9 -2010 . Late tenders will 
not be accepted . The tenders will be opened at 
11. 30 a . m . on the same day in the presence of such 
tenderers or their authorised representatives who 
may be present at that time. 

Intending tenderers may on application to the 
Principal, Srce Neclakanta Government Sanskrit 
College, Pattambi, P . O . Mele Pattambi, 
Pin -679 306 to obtain the requisite tender 
form on which tender should be submitted . 


Application for the tender form should be 
accompanied by acash remittance of Rs. 728 
(Rs. 700 + VAT) which is the price 
fixed for form /set of forms and which is 
not refundable under any circumstance . Ro. 50 
extra for sending forms by post. The tender 
forma are not transferable . Sale of tender form 
will be closed at 10 a . m . on 27- 9 - 2010 . Cheques/ 
DD /Postage Stamps etc . will not be accepted towards 
the cost of tender forns nor the forms will be sent 
by V . P . P . Duplicate tender forma, if 
required will be issued at Rs. 416 (Rs. 400 + VAT ) 
per copy. More details can be had from the office 
between 10 a . m . to 4 . p . m . on all working days . 


, പട്ടാമ്പീ ശ്രീ നീലകണം സർക്കാർ സംസ്കത 
കോളേജിലേക്ക് 20 10- 11 വർഷത്തേക്ക് താഴെ പറയുന്ന 
വകുപ്പുകളിലേക്ക്ആവശ്യമായ ലാബ് ഉപകരണങ്ങളും 
കെമിക്കൽസും നൽകുവാൻ താല്പര്യമുള്ള സ്ഥാപന 
ങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 


| 1 . കെമിസ " ടി വകുപ്പ് _ രൂപ 2 ,00, 000 . 
2. ബോട്ടണി വകുപ്പ് - രൂപ 1,50, 000 . 
3 . സുറവാളജി വകുപ്പ് - രൂപ 50, 000 . 

ആകെ രൂപ 4,00 ,000. 


ദർഘാസുകൾ ഉളളടക്കം ചെയ്ത കവറിനുമുകളിൽ 
2010-11 വർഷത്ത് ലാബ് ഉപകരണങ്ങളും 
കെ. മി കാൻസും നൽകുന്നതിനുളള ദർഘാസ് എന്ന് 
രേഖപ്പെടുത്തി പ്രിൻസിപ്പാൾ , ( ശ്രീ നീലകണ "o 
സർക്കാർ സംസ്കൃത കോളേജ് പട്ടാമ്പി, രേഘപട്ടാമ്പി , 
പിൻ-679 306 എന്ന വിലാസത്തിൽ 27- 9 -2010 - ന് 
രാവിലെ 11 മണിക്ക്മുമ്പായി കോളേജ് ഒാഫീസിൽ 
ലരിച്ചിരിക്കണം. വൈകി കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല , ദർഘാസുകൾ അന്ന ടിവസം 
11 . 30 മണിക്ക് സന്നിഹിതരായ് ദർഘാസ് സമർപ്പിച്ച 
വരുടെയോചുമതലപ്പെടുത്തിയവരുടെയാ സാന്നിധ്യ 
ത്തിൽ തുറക്കുന്നതായിരിക്കും, 


ദർഘാസുകൾ നിർദ്ദിഷ്ട ഫോറത്തിൽ സമർപ്പി 
ക്കേണ്ടതാണ്, ഫാറം പ്രിൻസിപ്പാൾ , ( ശ്രീ നീലകണ് 
സർക്കാർ സംസ്കൽ കോളേജ്, പട്ടാമ്പി, മേലെ 
പട്ടാമ്പി+ 679 306 എന്ന മേൽവിലാസത്തിൽ നേരിട്ട് 
ഫോറത്തിന്റെ വിലയായ 128 രൂപ (രൂപ 700 + വാററ്) 
അടച്ചാൽ ലഭിക്കുന്നതാണ്", തപാൽമാർഗ്ഗം അപേക്ഷി 
ക്കുന്നവർ 50 രൂപ അധികമായി അടയ്ക്കാണ് , 
ssi യുണിററുകൾക്ക് ഫോറത്തിന്റെ വിലയുടെ1 മാഗം 
അടച്ചാൽ മതി . ഫോറത്തിൻറെ വില മടക്കിക്കൊടുക്കു 
ന്നതല്ല. ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . 


ഫാറത്തിന്റെ വിൽപ്പന 27- 9- 2010- ന് രാവിലെ 
10 മണിവൽ നടത്തുന്നതാണ്. ഡി , ഡി . ചെക്കു 
പോസ്റജ് സ്ററാമ്പ് എന്നിവ സ്വീകരിക്കു 
ന്നതല്ല. വി . പി . പി , ആയി ഫോറം അയച്ചു 
കൊടുക്കുന്നതുമല്ല . ഡപ്പിക്കും കാപ്പി ആവശ്യ 
മുളളവർ 416 രൂപ അധികമായി അടയ്ക്കണം. കൂടുതൽ 
വിവരങ്ങളും ലിസ്റ്റും പ്രവൃത്തി ദിവസങ്ങളിൽ 
കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്, 


Office of the 
Sree Neelakanta 
Government Sanskrit Collere, 
Pattambi. 


(Sd . ) 
Principal 


